Regn . No. KERBIL / 2012 /45073 

dated 5 -9 - 2012 with RNI 
Reg. No . KL / TV( N)/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2015 


सत्यमेव जयते 


GOVERN 


- 
കേരള 


സർക്കാ 


VMENT OF 


ക്കാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2015 ഏപ്രിൽ 21 
21st April 2015 

1190 മേടം 1 
7th Medam 1190 


നമ്പർ 


Vol . IV 


No . 


Thiruvananthapuram, 

Tuesday 


1937 വൈശാഖം 1 
1st Vaisakha 1937 


PART III 
Industries Department 


ക്ലെയിം നോട്ടീസ് 


നമ്പർ LI ( C )/884/ 2014. 


2015 ജനുവരി 31. 


- തിരു വ ന ന്ത പുരം കയർ വിക സന ഡയ റ ക ടറുടെ 
6 - 6- 2014 - ലെ CS4 /5942 / 01 നമ്പർഉത്തരവുപ്രകാരം തിരുവനന്തപുരം 
ജില്ലയിലെ ചിറയിൻകീഴ് കയർ പാജക്ട് ആഫീസിന്റെ 
പരി ധി യിലുള്ള പിയ ദർശിനി മാറ്റ്സ് ആന്റ് മാറ്റിംഗ് സ് 
ലിമിറ്റഡ് നമ്പർ 884 - ന്റെ സമാപ്തീകരണ നടപടികൾക്ക് 
ഉത്തരവാകുകയും അത് പ്രകാരം ടി സംഘത്തിന്റെ ചാർജ്ജ് 
16 - 6 - 2014 മുതൽ ചിറയിൻകീഴ് പ്രോജക്ട് ആഫീസിലെ 
ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ഏറ്റെടുത്തിട്ടുള്ളതുമാകുന്നു . 


ആകയാൽ പ്രസ്തുത കയർ സഹകരണ സംഘത്തിൽ 
എന്തെങ്കിലും തുകകൾ ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഈ 
നോട്ടീസ് പരസ്യം ചെയ്ത് 60 ദിവസത്തിനകം കിട്ടാനുള്ള 
തുകയുടെ വിശദാംശങ്ങൾ മതിയായ തെളിവു സഹിതം 
ചിറയിൻകീഴ് കയർ പ്രോജക്ട് ആഫീസിലെ ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടറെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. ടി തീയതിക്കു 
ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല . എന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


പ്രാജക്ട് ഓഫീസ് ( കയർ), 

- ( ഒപ്പ്) 
ചിറയിൻകീഴ്. 

ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ. 


